Regn . No. KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


1 1. 
सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No. രജി. നമ്പർ 
KL/TV ( N )/ 634/ 2012- 14 


GOVERNM 


| 
കര 


രള 
സ 


ർക്കാർ 


NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM, TUESDAY 


No . 


26th February 2013 
2013 ഫെബ്രുവരി 26 

7th Phalguna 1934 
| 1934 ഫാൽഗുനം 7 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


മ്യൂസിയം-മൃഗശാലാ വകുപ്പ് 

- ദർഘാസ് പരസ്യം 
നമ്പർ എം . ഇസഡ് (എഫ്) 356/ 2012. 2013 ജനുവരി 23 . 

മ്യൂസിയം -മൃഗ ശാല വകു പ്പിലെ തിരു വന ന്ത പുരം 
മ്യൂസിയം വളപ്പിലും മൃഗ ശാ ല യ്ക്കു ള്ളിലും ദിനം പതി 
ഉണ്ടാകുന്ന ഖരമാലിന്യങ്ങൾ ശേഖരിച്ച് പുറത്തേക്ക് കൊണ്ടു 

പോയി നീക്കം ചെയ്യുന്നതിന് സീൽ വെച്ച് ദർഘാസുകൾ 
ക്ഷണിച്ചു കൊള്ളുന്നു . ദർഘാസിനോട് കൂടി ആകെ ക്വാട്ട് 
ചെയ്യുന്ന തുകയുടെ 1 % നിരതദ്രവ്യമായി കെട്ടിവയ്ക്കേണ്ട 
താ ണ് . സ്ഥാപ ന ത്തിന്റെ/ വ്യക്തിയുടെ പേര്, അഡസ്സ് 
മുതലായവ വ്യക്തമായെഴുതിയ ദർഘാസുകൾ ഡയറക്ടർ, 
മ്യൂസിയം-മൃഗശാല വകുപ്പ്, തിരുവനന്തപുരം എന്ന അഡ്രസ്സിൽ 
സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകൾ ദർഘാസ് ഫോമിൽ 
നൽകേണ്ടതാണ്. ദർഘാസ് ഫോമിന്റെ വില - 1, 500 - 5 % 
വാറ്റുമാണ്. ഡ്യൂപ്ലിക്കേറ്റ് ഫോമിന് - 750 - വാറ്റും അധിക 
മായൊടുക്കേണ്ടതാണ്. വകുപ്പിലെ ജീവനക്കാരായ സ്വീപ്പർമാരും, 
ഗാർഡുമാരും കീപ്പർമാരും ടി സ്ഥാപനത്തിന്റെ നിർദ്ദിഷ്ട 


2. മൃഗശാലയ്ക്കകത്ത് അധികൃതർ നിർദ്ദേശിക്കുന്ന സ്ഥല 

ങ്ങ ളിൽ വേസ്റ്റ് നിക്ഷേ പി ക്കു ന്ന തിനുള്ള വലിയ 
ബാര ലു കൾ കരാറുകാരൻ സ്ഥാപിക്കേണ്ടതാ ണ്. 
ഏകദേശം 8 ബാരലുകൾ തുടക്കത്തിൽ നിർദ്ദേശി 
ക്കുന്ന സ്ഥലങ്ങളിൽ സ്ഥാപിക്കേ ണ്ടതും കൂടുതൽ 
ആവശ്യമായി വന്നാൽ ആയത് വീണ്ടുംവെക്കേണ്ടതു 
മാണ്. 


3 . 


" പ 


- എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12- നും 2- നും ഇടയിലായി 
ബാരലുകളിൽ നിന്നും വേസ്റ്റ് നീക്കം ചെയ്തിരിക്കണം. 


4. ഏതെങ്കിലും കാരണവശാൽ ഒരു ദിവസത്തെ വേസ്റ്റ് 

നീക്കം ചെയ്യാതെ വന്നാൽ കരാ റു കാ ര നു മേൽ 
ഉചി ത മായ പിഴ യായി കുറ ഞ്ഞത് 2, 000 
ഈടാക്കുന്നതാണ്. 


5. വേസ്റ്റ് എടുത്തു കൊണ്ട് പോകുന്ന ലോറി 
ടാർപോളിൻ കൊണ്ട് മൂടി കെട്ടി കൊണ്ടു 
പോ കേ ണ്ടതും, മാലി ന്യ ങ്ങൾ കൊണ്ടു പോകുന്ന 
വഴിയിൽ പുറത്തേക്ക് വീഴുവാൻ പാടുള്ളതുമല്ല . 


സ്ഥലങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന വേസ്റ്റുകൾ, മൃഗശാല 
യ്ക്കുള്ളിൽ മൃഗങ്ങളുടെ കൂടുകളിൽ നിന്നുള്ളതും, ടി സ്ഥാപ 
നത്തിലെ സെക്ഷൻ മേധാവികൾ പ്രത്യേകമായിചൂണ്ടിക്കാണി 
ക്കുകയോ, നിർദ്ദേശിക്കുകയോ ചെയ്യുന്ന സ്ഥലത്ത് നിന്നുള്ള 
തായ ഖരമാലിന്യങ്ങൾ ദിനംപ്രതി നിർദ്ദേശാനുസരണം നീക്കം 
ചെയ്യേണ്ടതാണ്. വേസ്റ്റുകൾ ഓരോ ദിവസവും നീക്കം ചെയ്ത് 
കഴിയുമ്പോൾ അതാത് സ്ഥലത്ത് ഡ്യൂട്ടിയിലുള്ള ജീവനക്കാ 
രെയും സെക്ഷൻ മേധാവികളെയും വ്യത്തിയാക്കിയത് കാണിച്ച് 
ബാ ധ്യ പ്പെടു ത്ത ണ്ട തും മേല ധി കാ രി ക ളു ടെയും 
സൂപ്പർവൈസറി ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശങ്ങൾ പാലിക്കേ 
ണ്ട തു മാ ണ് . ദിനം പ്രതി മാലി ന്യ ങ്ങ ൾ പുറ ത്തു 
കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം 
ടെന്റർ ഉറപ്പിച്ച് ഏറ്റെടുക്കുന്നവർക്കായിരിക്കും. വേസ്റ്റുകൾ 
നീക്കം ചെയ്യുന്നതിനുള്ള കാലാവധി 31- 3- 2014 വരെയാണ്. 
എന്നാൽ 31 - 3 - 2014 - ന് മുമ്പായി കരാറുകാരന്റെ സേവനം 
വകു പ്പിന് ആവ ശ്യമില്ലാത്ത പക്ഷം കരാർ അവസാനിപ്പി 
ക്കുന്നതിനുള്ള അധികാരം ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. 
ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ദർഘാസ് സമർപ്പിക്കുന്ന 
വ്യക്തിക്ക് ദർഘാസ് ഉറപ്പിച്ച് നൽകുന്നതും, ദർഘാസ് കിട്ടുന്ന 
വ്യക്തിക്ക് വകുപ്പ് നിർദ്ദേശിക്കുന്ന വ്യവസ്ഥകൾ അംഗീകരിച്ച് 
- 100- ന്റെ മുദ്രപ്രതത്തിൽ എഗ്രിമെന്റ് ഹാജരാക്കേണ്ടതുമാണ്. 
ദർഘാസ് ഫോറം 25 - 2 - 2013 മുതൽ 5 - 3 - 2013 - ന് 3.30 വരെ 
ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. ദർഘാസുകൾ സ്വീകരി 
ക്കുന്ന അവസാന തീയതി 6-3-2013 ഉച്ചയ്ക്ക് 1 മണിവരെയാണ്. 
ദർഘാ സു കൾ സമർപ്പിച്ച വ രു ടെ യോ , അ വർ ചുമ ത ല 
പ്പെടുത്തുന്നവരുടേയോ സാന്നിദ്ധ്യത്തിൽ അന്നേ ദിവസം 
3.30- ന് ദർഘാസുകൾ തുറക്കുന്നതാണ്. ദർഘാസിനെ സംബ 
ന്ധിച്ച് അന്തിമ തീരു മാ ന മ ടു ക്കു ന്ന തി നുള്ള പൂർണ്ണ 
അധികാരം മ്യൂസിയം-മൃഗശാല ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. 
സർക്കാർ ദർഘാ സു കൾക്കുള്ള എല്ലാ നിബ ന്ധ ന കളും 
ബാധകമാണ്. ദർഘാസിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ 
തിരുവനന്തപുരംമ്യൂസിയം-മൃഗശാല ഡയറക്ടറേറ്റിൽ നിന്നും 
(പ്രവൃത്തി സമ യ ങ്ങ ളിൽ അറി യാ വു ന്ന താ ണ്. ടെന്റർ 
അംഗീക രിച്ച് കിട്ടുന്ന വ്യക്തി മൊത്തം തുകയുടെ 5 % 
സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ് 
വ്യവസ്ഥകൾ ഇതിനോടൊപ്പം ഉള്ളടക്കം ചെയ്യുന്നു . 


6. വേസ്റ്റ് എടുത്ത തി നു ശേഷം ബാര ലു കൾ കഴുകി 
വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടതും പരിസരം മലി ന 
മാകാതെ കരാറുകാരൻ ശ്രദ്ധിക്കേണ്ടതുമാണ്. 


7. വേസ്റ്റ് കൊണ്ടു പോകാൻ വരുന്ന വാഹനം കഴുകി 
വൃത്തിയാക്കിയിരിക്കുകയും മൃഗശാലാ അധികൃതർ 
പറയുന്ന അണു നാശിനികൾ ഉപയോഗിച്ച് അണു 
വിമുക്തമാക്കിയതിന് ശേഷം മാത്രമേ മൃഗശാലാ 
വളപ്പിൽ പ്രവേശിക്കുവാൻ പാടുള്ളൂ. 


-- ഗാർഡൻ ഏരിയാ യിൽ പ്രതിദിനം ഉണ്ടാകുന്നതും, 
ശരാ ശരി 15 ക്വിന്റെ ലോളം വരുന്ന തും , മുൻകൂട്ടി 
നിശ്ചയിക്കുന്ന നാലോ അഞ്ചോ സ്ഥാനങ്ങളിൽ നിക്ഷേ 
പിക്കുന്നതുമായ വേസ്റ്റ്, അടുത്ത ദിവസം രാവിലെ 
പത്ത് മണിക്കുള്ളിൽ തന്നെ കോമ്പൗണ്ടിൽ നിന്ന് 
നീക്കം ചെയ്ത് പുറത്ത് കൊണ്ടു പോ കേ ണ്ട 
താണ്. 


9 . 


ദർഘാസ് വ്യവസ്ഥകൾ 


- നിശ്ചിത സ്ഥാനങ്ങളിൽ നിക്ഷേ പി ക്കാ ത്ത തായ 
വിറക്, ഒടിഞ്ഞ് വീഴുന്നതോ, കടപുഴകി വീഴുന്നതോ 
മുറിച്ചിടുന്നതോ ആയ വൃക്ഷശിഖരങ്ങളോ, വൃക്ഷ 
ങ്ങളോ, ചെടികളോ, ചെടികളുടെ ഭാഗങ്ങളോ ഒന്നും 
തന്നെ മുൻകൂട്ടിയുള്ള അനുവാദം കൂടാതെ ശേഖരിക്കു 
വാൻ പാടില്ല . 


1. മൃഗങ്ങളുടെ ആഹാരാവശിഷ്ടങ്ങൾ, അടിച്ചുവാരുന്ന 

ചപ്പുചവറുകൾ, ഇല , പുല്ല്, ഓടകോരുന്ന വേസ്റ്റുകൾ, 
മൃഗ ശാ ല യുടെ ദൈനം ദിന ശുചീ ക ര ണ വു മായി 
ബന്ധപ്പെട്ട എല്ലാ ഖര - ദ്രവ മാലിന്യങ്ങളും ഉൾപ്പെട്ട 
താണ് വേസ്റ്റുകൾ. 


10 . 


മാലിന്യവുമായി വാഹനം പുറത്ത് പോകുന്നതിന് മുമ്പ് 
മൃഗശാലയിലെ ക്യൂറേറ്ററിൽ കുറയാത്ത ഉദ്യോഗസ്ഥന്റെ 
പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുമാണ്. 


11. കരാറുകാരന്റെ സേവനം ആവശ്യമില്ലാത്ത പക്ഷം 
- കരാർ അവ സാ നി പ്പി ക്കു ന്ന തിനുള്ള അധികാരം 
- ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. 


12 . മാലി ന്യ ങ്ങൾ നശിപ്പിക്കു ന്ന തു മായി ബന്ധപ്പെട്ട് 

വകുപ്പിന് യാതൊരുവിധ ഉത്തരവാദിത്വവും ഉണ്ടായിരി 
ക്കുന്നതല്ല . 


മ്യൂസിയം മൃഗശാലാ ഡയറക്ടറുടെ 
കാര്യാലയം, തിരുവനന്തപുരം. 


( ഒപ്പ്) 
ഡയറക്ടർ. 


